Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KL / TV( N )/ 12/2009 -2011 


OVERN 


1ൾ 


പ 


സ : : 


VMENT OF 


OF KERT 


9 


~ 


( 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


19th October 2010 
2010 ഒക്ടോബർ 19 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 55 


നമ്പർ 


27th Aswina 1932 
1932 ആശ്വിനം 27 


PART III 
Fisheries Department 


തിരുവനന്തപുരം (ദക്ഷിണ മേഖല ) ഫിഷറീസ് 

- ജോയിന്റ് ഡയറക്ടർ ഫിഷറീസ് 
സഹകരണസംഘം രജിസ്ട്രാറുടെ 

നടപടിക്രമം 


- ( 1) 


നമ്പർ എഫ്1- 1621/2005. 

2010 ആഗസ്റ്റ് 19. 
സൂചന: - കൊല്ലം ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 

17 - 7 -2010 - ലെ എഫ്. 6159/ 04 -ാം നമ്പർകത്ത് . 

- ഉത്തരവ് 
- കോന്നി ബ്ലോക്ക് ഹരിജൻ ഫിഷറീസ് സഹകരണസംഘം 
ക്ലിപ്തം നമ്പർ എഫ്. ( പി .) 756 - ന്റെ അഡ്മിനിസ്ട്രേറ്ററായും 
66 -ാം വകുപ്പ് പ്രകാരമുള്ള പരിശോധന നടത്തുന്നതിനും 
ഫിഷറീസ് ഡെവലപ്പ്മെന്റ്ഓഫീസർ പത്തനംതിട്ടയെ നിയമിച്ച് 
ഉത്തരവായിരുന്നു . പരിശോധന നടത്തിയതിൽ ടി സംഘം 
7 - 2 - 1986 - ൽ രജിസ്റ്റർ ചെയ്ത പ്രവർത്തനം ആരംഭിക്കുകയും 
സംഘത്തിൽ ആകെ 205 അംഗങ്ങൾ ഉള്ളതായും കാണുന്നു . 
സംഘത്തിന് സ്വന്തമായി ഓഫീസില്ല . വർഷങ്ങളായി സംഘം 
പ്രവർത്തനരഹിതമാണെന്നും ബൈലായിൽ പറഞ്ഞിട്ടുള്ള 
യാതൊരു പ്രവർത്തനവുംഏറ്റെടുത്ത്നടത്തിയിട്ടില്ലെന്നും സംഘം 
തുടർന്ന് പ്രവർത്തിക്കുവാൻ സംഘാംഗങ്ങൾക്ക് താൽപര്യം 
ഇല്ലെന്നും ആയതിനാൽ ടി സംഘം സമാപ്തീകരിക്കാവുന്നതാ 

ണെന്ന് ഫിഷറീസ് ഡെവലപ്പ്മെന്റ് ഓഫീസർ, പത്തനംതിട്ട 
ശുപാർശ ചെയ്തിട്ടുള്ളതായി ഫിഷറീസ്അസിസ്റ്റന്റ് രജിസ്ട്രാർ, 
കൊല്ലം സൂചന പ്രകാരം അറിയിച്ചിരിക്കുന്നു . 


പരിശോധനാ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ വർഷങ്ങളായി 
പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഈ സംഘം തുടർന്നു കൊണ്ടു 
പോകുന്നതിൽ കാര്യമില്ലാത്തതിനാൽ സംഘം പ്രവർത്തനം 
സമാപ്തീകരിക്കാവുന്നതാണെന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ, കൊല്ലം ശുപാർശ ചെയ്തിട്ടുള്ളതാകുന്നു . മേൽ 
സാഹചര്യത്തിൽ 1969 - ലെ കേരള സഹകരണ നിയമം 72 (2 ) 
( ബി ) പ്രകാരം കോന്നി ബ്ലോക്ക് ഹരിജൻ സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ എഫ്( പി ) 756 - ന്റെ പ്രവർത്തനം സമാപീക 
രിക്കുവാനും സഹകരണ നിയമം 72(1) പ്രകാരം ഫിഷറീസ് 
ഡെവലപ്മെന്റ് ഓഫീസർ, പത്തനംതിട്ടയെ ഈ സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ടും ഇതിനാൽ ഉത്തരവായിരി 
ക്കുന്നു . ലിക്വിഡേറ്റർ ഉടൻതന്നെ സംഘത്തിന്റെആസ്തികളും 
റിക്കാർഡുകളും ഏറ്റെടുക്കുകയും നിയമാനുസൃത കാലാവധിയായ 
2 മാസത്തിനകം സംഘത്തിന്റെ സമാപീകരണ നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


നമ്പർ എഫ്3 - 2926 / 2001. 


2010 ആഗസ്റ്റ് 31. 


പരാമർശം: - 1. ഈ ഓഫീസിലെ 30 -7 - 2004 - ലെ 2926/07ാം നമ്പർ 

ഉത്തരവ്. 
2. തിരുവനന്തപുരം ഫിഷറി ഡെവലപ്പ്മെന്റ് 
ഓഫീസർ ( ഹെഡ് ക്വാർട്ടേ ഴ് സ് ) - ന്റെ 
19 - 4-2005 - ലെ എഫ്. ( റ്റി) വി . 142 -ാം നമ്പർകത്ത് . 


KERALA GAZETTE 


[ PART III 


ഉത്തരവ് 

പരസ്യം 
- വലിയതോപ്പ് വനിത മൽസ്യത്തൊഴിലാളി വികസന ക്ഷേമ 

(1 ) 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എഫ്. സി . വി . 142 - ൽ 
ലിക്വിഡേറ്ററായി തിരുവനന്തപുരം ഫിഷറി ഡെവലപ്പ്മെന്റ് 

നമ്പർ ബി1 / 2383 / 2009. 

2010 ആഗസ്റ്റ്3. 
ഓഫീസർ ( ഹെഡ് ക്വാർട്ടേഴ്സ്) - നെ സൂചന ( 1) പ്രകാരം എറണാകുളം ജില്ലയിൽ നായരമ്പലം വില്ലേജിൽ നെടുങ്ങാട് 
നിയമിച്ചുത്തരവായിരിക്കുന്നു . ടി സംഘത്തിൽ ലിക്വിഡേറ്ററായി ദേശത്ത്പതിയപറമ്പിൽ വീട്ടിൽ പി. കെ . ബാലൻ പേർക്ക് ടി 
ചുമതലയേറ്റെടുത്തത് സംബന്ധിച്ച റിപ്പോർട്ടും ടി സംഘത്തിന്റെ വില്ലേജ് സർവ്വേ 856 ഭൂമിയുടെ നേരെ 100 മീറ്റർ കിഴക്കുവശം 
ആസ്തി, ബാധ്യത സംബന്ധിച്ച് സ്റ്റേറ്റ്മെന്റും സൂചന (2 ) പ്രകാരം സർവ്വേ 900 പുഴയിൽ നെടുങ്ങാട്ഊന്നിനിരയിൽ സർട്ടിഫിക്കറ്റ് 
തിരുവനന്തപുരം ( ഹെഡ് ക്വാർട്ടേഴ്സ്) ഫിഷറി ഡെവലപ്പ്മെന്റ് നമ്പർ 50 - ൽ നെറ്റ് നമ്പർ 14 , 37 എന്നിവകളിലായി മൂന്നാം 
ഓഫീസർ സമർപ്പിച്ചിരിക്കുന്നു. 

ത ര ത്തിൽ ഓരോഊന്നിവ ല കൾ ചേർത്ത് ആകെ 2 
മേൽ സാഹചര്യത്തിൽ പ്രവർത്തനം പൂർണ്ണ മായും 

ഊന്നിവ ല കൾ ഡിപ്പാർട്ട് മെന്റിൽ നിന്നും അനു വ ദിച്ചു . 
സ്തംഭിച്ചുപോയ വലിയതോപ്പ് വനിത മൽസ്യത്തൊഴിലാളി 

കൊടുത്തിട്ടുള്ളതാണ്. 
വിക സന ക്ഷേമ സഹ ക ര ണ സംഘം ക്ലിപ് തം നമ്പർ 

- ടി ഊന്നിവലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തി 
എഫ്. റ്റി. വി . 142 - ൽ ഗവൺമെന്റിലേക്കോ, മത്സ്യഫെഡിലേക്കോ, 

ഉപജീവനം കഴിച്ചു വരവെ പി . കെ . ബാലൻ 22 - 7 -2007 - ന് മരണ 
മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലേക്കോ ബാധ്യതകളൊന്നും 

പ്പെട്ടുപോവുകയും,ഊന്നിവലകളുടെ കൈവശാവകാശം ടിയാന്റെ 
ഇല്ലാത്തതിനാലും പ്രവർത്തന സാധ്യതയില്ലായ്മ ബോധ്യപ്പെട്ടതി 

ഭാര്യയായ കെ . കെ . ശാന്തയുടെപക്കൽ നിക്ഷിപ്തമായിട്ടുള്ളതു 
നാലും ടി സംഘത്തിന്റെരജിസ്ട്രേഷൻ കേരള സഹകരണ സംഘം 

മാണ്. ശ്രീമതി കെ . കെ . ശാന്ത തന്റെമകനായ പി. ബി. ശ്രീകാന്ത് 
നിയമത്തിലെ വകുപ്പ്74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട്ഇതിനാൽ 

പേർക്ക് പ്രസ്തുതഊന്നിവലകൾ ജമമാറ്റം നടത്തിപുതിയ സർട്ടി 
ഉത്തരവാകുന്നു . 

ഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട രേഖകൾ സഹിതം 
( 3 ) 

അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 
നമ്പർ എഫ്2 -1831/90. 

2010 സെപ്റ്റംബർ 3. 

| പ്രസ്തുതഊന്നിവല ജമമാറ്റം നടത്തി പുതിയ സർട്ടിഫി 
സൂചന: - കൊല്ലം ഫിഷറീസ് സീനിയർ സഹകരണ സംഘം 

ക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും ന്യായമായ പരാതിയുള്ള 
ഇൻസ്പെക്ടറുടെ 12 - 8- 2010 - ലെ 41 /87 -ാം നമ്പർ 

പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിരണ്ടു 
അർദ്ധ ഔദ്യോഗിക കത്ത്. 

മാസത്തിനകം രേഖാമൂലം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. 
ആലപ്പാട്ടു തുറ മത്സ്യഉല്പാദക സഹകരണ സംഘം 

അല്ലാത്തപക്ഷം നെടുങ്ങാട് ദേശത്ത്, പതിയാപറമ്പിൽ വീട്ടിൽ 
ക്ലിപ്തം നമ്പർ എഫ്. ക്യു . 744 - ന്റെ ലിക്വിഡേറ്റർ ഏറ്റെടുത്ത് ശ്രീ. പി . കെ . ബാലൻ പേർക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അനുവ 
സൂക്ഷിച്ചിരുന്ന സംഘം റിക്കോർഡു കൾ ഇനി യൊരു ദിച്ചിട്ടുള്ളതും നിലവിൽ ടിയാന്റെഭാര്യയായ കെ . കെ . ശാന്തയുടെ 
പരി ശോ ധ ന യ് ക്ക് വിധേ യ മാ ക്കാൻ കഴിയാത്ത വിധം -- കൈവശത്തിലുള്ളതുമായ പ്രസ്തുതഊന്നിവലകളുടെ ജമ 
നശിച്ചു പോയ അ വ സ്ഥ യി ലാ ണെന്നും സംഘ ത്തിന് നെടുങ്ങാട് ദേശത്ത്, പതിയപറമ്പിൽ വീട്ടിൽ, പി. കെ . ബാലൻ 
ആസ്തികളൊന്നും പിരിഞ്ഞ് കിട്ടാനില്ലാത്തതും ബാധ്യതകൾ - മകൻ പി . ബി . ശ്രീകാന്ത് പേർക്ക് രജിസ്റ്റർ ചെയ്ത് പുതിയ 
ഒന്നും കൊടുത്ത് തീർക്കാ നി ല്ലാ ത്ത തും അ വ സാന സർട്ടിഫിക്കറ്റ് അനു വ ദി ക്കു ന്ന താ ണെന്ന് ഇതി നാൽ 
പൊതുയോഗത്തിൽ ആരും പങ്കെടുക്കാത്ത സാഹചര്യത്തിലും അറിയിച്ചുകൊള്ളുന്നു . 
സംഘത്തിന്റെ സമാപ്തീകരണത്തിൻമേൽ ആക്ഷേപങ്ങളൊന്നും 
നിലനിൽക്കുന്നില്ലായെന്നതിനാലും ലിക്വിഡേഷൻ നടപടികൾ 
പൂർത്തിയാക്കുന്നതിലേക്ക് സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ നമ്പർ ബി1/822 / 2010. 

2010 ആഗസ്റ്റ്3. 
ചെയ്യുന്നതിന് സംഘം ലിക്വിഡേറ്ററായ കൊല്ലം സീനിയർ 

-- എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ കുമ്പളം 
ഫിഷറീസ് സഹകരണ സംഘം ഇൻസ്പെക്ടർ സൂചന 

വില്ലേജിൽ പുറമ്പോക്ക് പുഴ സർവ്വേ 1197 - ൽ ചവുക്കകടവിന് 
പ്രകാരം ശുപാർശ ചെയ്തിരിക്കുന്നു. 

തെക്ക്ഊന്നിപാടിൽ സർട്ടിഫിക്കറ്റ്നമ്പർ ( ലൈസൻസ് നമ്പർ) 
ഉത്തരവ് 

769 - ൽ രജിസ്റ്റർ നമ്പർ 9 - ൽ III -ാം തരത്തിൽ 1 വലയും, 45 - ൽ 

II -ാം തരത്തിൽ 1/2 വലയും, 62 - ൽ II -ാം തരത്തിൽ 1 വലയും, 
മേൽ സാഹചര്യത്തിൽ ആലപ്പാട്ടു തുറ മത്സ്യഉല്പാദക 

- 102 - ൽ II -ാം തരത്തിൽ 1 വലയും ചേർത്ത്ആകെ 3 /2 വലയ്ക് 
സഹ ക ര ണ സംഘം ക്ലിപ്തം നമ്പർ എഫ്. ക . 744 - ന് 

ഊന്നിഫിഷറീസ് വകുപ്പിൽനിന്ന്കണയന്നൂർ താലൂക്കിൽ കുമ്പളം 
ആസ്തികൾ ഒന്നും പിരിഞ്ഞ് കിട്ടാനില്ലാത്തതിനാലും ബാധ്യത 

വില്ലേ ജിൽ പന ങ്ങാട് ദേശത്ത് നികർത്തിൽ 
കൾ ഒന്നും തന്നെ കൊടുത്ത് തീർക്കാനില്ലാത്തതിനാലും 

ഭാർഗ്ഗവി മാധവൻ പേർക്ക് ജമമാറ്റി രജിസ്റ്റർ ചെയ്ത്നൽകിയിട്ടു 
സംഘത്തിന്റെ സമാപീകരണത്തിൻമേൽ ആക്ഷേപങ്ങളൊന്നും 

ള്ളതാണ്. 
നില വിലി ല്ലാ ത്ത തി നാലും ലിക്വി ഡേ ഷൻ നട പടികൾ 
പൂർത്തിയായ സാഹചര്യത്തിൽ കേരള സഹകരണ നിയമ 

ടിഊന്നിവലകളിൽ രജിസ്റ്റർ നമ്പർ 45 - ൽ II -ാം തരത്തിൽ 
ത്തിലെ വകുപ്പ് 74 പ്രകാരം ആലപ്പാട്ടു തുറ മത്സ്യഉല്പാദക /2 വലയും, 62 - ൽ II -ാം തരത്തിൽ 1 വലയും, 102 - ൽ II -ാം 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എഫ്( ക ) 744 - ന്റെ തരത്തിൽ 1 വലയും ഉൾപ്പെടെ 22 വലയ്ക്ക്ഊന്നി ടി ഭാർഗ്ഗവി 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . മകൻ നികർത്തിൽ മധു സൂദനൻ, മത്സ്യബന്ധനം പേർക്ക് 

23 - 10 - 2008 - ലെ മരട് സബ്രജിസ്ട്രാർ ആഫീസിലെ 3142 /2008 -ാം 

- ( ഒപ്പ്) 
ഫിഷറീസ് ജോയിന്റ് ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ/ 

നമ്പർ സെറ്റിൽമെന്റ് ആധാ ര പ്രകാരം രജിസ്റ്റർ ചെയ്ത് 
ഡയറക്ടറാഫീസ് ഫിഷറീസ് സഹകരണസംഘം 

നൽകിയിട്ടുണ്ട്. 
(ദക്ഷിണമേഖല ), 

രജിസ്ട്രാർ. 

-- മേൽപ്രകാരം സിദ്ധിച്ചിട്ടുള്ള ഊന്നിവലകളുടെ ജമ തന്റെ 
തിരുവനന്തപുരം. 

പേരിൽ മാറ്റി ലഭിക്കുന്നതിന് ടി മധുസൂദനൻ ബന്ധപ്പെട്ട് 


19th OCT. 2010 ). 


FISHERIES DEPARTMENT 


19 


രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടിഊന്നിവലകളുടെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. അത്തരം പരാതികളൊന്നും 
ജമ മേൽ വ്യക്തിയുടെ പേരിൽ ചേർത്ത് പുതിയ ലഭിക്കാത്ത പക്ഷം മേൽ പരാ മർശം ഊന്നിവല കളുടെ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും ന്യായമായ 

- ജമ പുതുവൈപ്പ്വില്ലേജ്, അഴീക്കൽ ദേശത്ത്, ദേവസ്വംപറമ്പിൽ 
പരാതിയുള്ളപക്ഷം ആയത് രേഖാമൂലം ഈ പരസ്യം കേരള 

കൃഷ്ണൻരവീന്ദ്രന്റെഭാര്യ ശാരദയുടെമക്കളായ ഡി. ആർ. ജിന്നൻ, 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് രണ്ടുമാസത്തിനകം ഈ ഓഫീസിൽ ഡി. ആർ. രാജൻഎന്നിവരുടെ പേർക്ക്1/2ഊന്നിവല വീതം പതിച്ച് 
അറിയിക്കേണ്ടതാണ്. അപ്രകാരം പരാതികളൊന്നും ലഭിക്കാത്ത പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്അനുവദിച്ചുകൊടുക്കുന്നതാ 
പക്ഷം ടിഊന്നിവലകളുടെ ജമ ടി മധുസൂദനൻ പേർക്ക് ചേർത്ത് -- ണെന്ന് അറിയിച്ചുകൊള്ളുന്നു . 
പുതിയ ലൈസൻസ് നൽകു ന്ന താ ണെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 

നമ്പർ ബി1/ 631/ 2010 . 

2010 സെപ്റ്റംബർ 18. 
(3 ) 

എറണാകുളം ജില്ലയിൽ എള ങ്കു ന്ന പ്പുഴ വില്ലേ ജിൽ 
നമ്പർ ബി1 / 632 / 2010. 

2010 സെപ്റ്റംബർ 18. 

സർവ്വേ 1053 പുഴയിൽ സർട്ടിഫിക്കറ്റ് നമ്പർ 334- ൽ രജിസ്റ്റർ 
എറണാകുളം ജില്ലയിൽ എളങ്കു ന്ന പ്പുഴ വില്ലേജിൽ 

നമ്പർ 1- ൽ 1 -ാം തരത്തിൽ ഒരു ഊന്നിവല ദേവസ്വം പാട് 
സർവ്വേ 1053 പുഴയിൽ സർട്ടിഫിക്കറ്റ്നമ്പർ 313 - ൽ രജിസ്റ്റർ നമ്പർ 

ഊന്നി നിരയിൽ പുതുവൈപ്പ്വില്ലേജിൽ, അഴീക്കൽ ദേശത്ത്, 
7 - ൽ 1 -ാം തരത്തിൽ ഒരു ഊന്നിവല ദേവസ്വംപാട്ഊന്നി 

ദേവസ്വം പറമ്പിൽ കൃഷ്ണൻ ലക്ഷ്മ ണൻ എന്ന യാൾക്ക് 
നിരയിൽ പുതുവൈപ്പ്വില്ലേജിൽ, അഴീക്കൽ ദേശത്ത്, ദേവസ്വം മത്സ്യബന്ധനത്തിനായി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അനുവദിച്ചു 
പറമ്പിൽ കൃഷ്ണൻരവീന്ദ്രൻ പേർക്ക് മത്സ്യബന്ധനത്തിനായി കൊടുത്തിട്ടുള്ളതാണ്. 
ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ്. 

- ടി ഊന്നിവല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തി 
ടി ഊന്നിവല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തി 

ഉപജീവനം കഴിച്ചു വരവെ 16 -3 - 2004 - ൽ ടിയാൻ മരണപ്പെട്ടു 
ഉപജീവനം കഴിച്ചുവരവെ 31-10- 2007 - ൽ ടിയാൻ മരണപ്പെട്ടു 

പോകുകയും ടിയാന്റെ ഭാര്യയായ ലീല പ്രസ്തുതഊന്നിവല 
പോകുകയും ടിയാന്റെ ഭാര്യയായ ശാരദ പ്രസ്തുതഊന്നിവല 

നാളി തു വരെ കൈവശംവച്ച് മത്സ്യ ബ ന്ധ നം നടത്തി 
നാളി തു വരെ കൈവശംവച്ച് മത്സ്യബന്ധനം നടത്തി 

ഉപജീവനം കഴിച്ചുകൊണ്ടിരിക്കുകയുമാണ്. 
ഉപജീവനം കഴിച്ചുകൊണ്ടിരിക്കുകയുമാണ്. 

പ്രസ്തുതഊന്നിവല തന്റെ മകനും മത്സ്യത്തൊഴിലാളി 

യുമായ ടിയിൽ ഡി . എൽ. അനിൽകുമാർ പേർക്ക് മേൽപരാമർശ 
- പ്രസ്തുതഊന്നിവല തന്റെ മക്കളും മത്സ്യത്തൊഴിലാളി 

ഊന്നിവല യുടെ ജമമാറ്റം നടത്തി പുതിയ സർട്ടിഫിക്കറ്റ് 
കളുമായ ടിയിൽ ഡി. ആർ. ജിന്നൻ, ഡി . ആർ. രാജൻ, എന്നിവ 

അനുവദിച്ചുകൊടുക്കുന്നതിന് ആർക്കെങ്കിലും ന്യായമായ 
രുടെ പേർക്ക് 1/2 ഊന്നിവല വീതം ഭാഗിച്ച് ജമമാറ്റം നടത്തി 

പരാതികളുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് 

പ്രസിദ്ധീകരിച്ച തീയതി മുതൽ രണ്ടുമാസത്തിനകം ഈ 
ആവശ്യപ്പെട്ടുകൊണ്ട്ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷ 

ഓഫീസിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. അത്തരം പരാതിക 
സമർപ്പിച്ചിരിക്കുന്നു. 

ളൊന്നും ലഭിക്കാത്തപക്ഷം മേൽ പരാമർശ ഊന്നിവലയുടെ 
-- പുതുവൈപ്പ്വില്ലേജ്, അഴീക്കൽ ദേശത്ത്, ദേവസ്വംപറമ്പിൽ 

ജമ പുതുവൈപ്പ്വില്ലേജ്, അഴീക്കൽ ദേശത്ത്, ദേവസ്വംപറമ്പിൽ 
കൃഷ്ണൻ രവീന്ദ്രന്റെഭാര്യ ശാരദയുടെമക്കളായ ഡി. ആർ. ജിന്നൻ, 

കൃഷ്ണൻഭാര്യ ലീലയുടെമകനായ ഡി . എൽ. അനിൽകുമാർ 
ഡി. ആർ. രാജൻ എന്നിവരുടെ പേർക്ക് 1/2 ഊന്നിവല വീതം 

പേർക്ക് പതിച്ച് പുതിയ രജി സ് ട്രേ ഷൻ സർട്ടിഫിക്കറ്റ് 
ഭാഗിച്ച് ജമമാറ്റം നടത്തി പുതിയ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 

അനുവദിച്ചുകൊടുക്കുന്നതാണെന്ന് അറിയിച്ചുകൊള്ളുന്നു . 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ന്യായമായ പരാതികളുണ്ട് ഫിഷറീസ് ഡെപ്യൂട്ടി 
ങ്കിൽ ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് ഡയറക്ടറുടെഓഫീസ് 

ഫിഷറീസ് ഡെപ്യൂട്ടി 
തീയ തി മു തൽ രണ്ടു മാസ ത്തിനകം ഈ ഓഫീസിൽ ( മേഖല), എറണാകുളം. 

ഡയറക്ടർ. 


